O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 08 
Tuesday , 08th February 2022 


1197 മകരം 25 


1943 മാഘം 19 


25th Makaram 1197 


19th Magha 1943 


വാല്യം 11 


നമ്പർ 


6 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


5199 


Revenue Department 


08th February 2022 


Wayanad District 


Vythiri Taluk 


NOTICE 


നമ്പർ : TLKVYT / 1432 / 2021 - D1 


23-01-2022 


അപേക്ഷ 


വൈത്തിരി താലൂക്കിൽ പടിഞ്ഞാറത്തറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുര്യൻ പൂതക്കാട്ടിൽ വീട് , 
തരിയോട് പി.ഒ , പടിഞ്ഞാറത്തറ വില്ലേജ് & അന്നമ്മ പൂതക്കാട്ടിൽ വീട് , തരിയോട് പി.ഒ , പടിഞ്ഞാറത്തറ എന്നിവരുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പടിഞ്ഞാറത്തറ 
വില്ലേജിൽ പരേതരുടെ മകൻ റെയിൻസൺ പി . , പൂതക്കാട്ടിൽ വീട് , തരിയോട് പി.ഒ , പടിഞ്ഞാറത്തറ വില്ലേജ് , ബോധിപ്പിച്ച 

പടിഞ്ഞാറത്തറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ കുര്യൻ പൂതക്കാട്ടിൽ വീട് , തരിയോട് പി.ഒ , പടിഞ്ഞാറത്തറ വില്ലേജ് എന്നവർ 12-05-1995 
തിയ്യതിയും & അന്നമ്മ പൂതക്കാട്ടിൽ വീട് , തരിയോട് പി.ഒ , പടിഞ്ഞാറത്തറ വില്ലേജ് എന്നവർ 18.04.2011 തിയ്യതിയും 
മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അന്ന് കെ.എ. 


മകൾ 


74 


2 


മേരി 


മകൾ 


71 


3 


റോസമ്മ 


മകൾ 


66 


4 


എൽസി ഉലഹന്നാൻ 


മകൾ 


61 


5 


സിസിലി 


മകൾ 


58 


6 


ലിസി 


മകൾ 


54 


7 


റെയിൻസൺ പി . 


മകൻ 


51 


8 


സജി പി.കെ. 


മകൻ 


48 


9 


അന്നമ്മ 


57 


മകന്റെ ഭാര്യ 
പൗത്രി 


10 


ലിജി വി.ജെ. 


33 


11 


ലിജിഷ ജോൺ 


പൗത്രി 


29 


12 


ലിജേഷ് ജോൺ 


പൗത്രൻ 


26 


നമ്പർ : TLKVYT / 207 / 2022 - D1 


23-01-2022 


വൈത്തിരി താലൂക്കിൽ മുട്ടിൽ നോർത്ത് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജയപ്രകാശ് എം . ജെ 
. മുണ്ടുചിറയിൽ വീട് , മടക്കിമല , മുട്ടിൽ നോർത്ത് വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുട്ടിൽ നോർത്ത് വില്ലേജിൽ പരേതൻറെ ഭാര്യ രാധാമണി 
ബി . , മുണ്ടുചിറയിൽ വീട് , മടക്കിമല , മുട്ടിൽ നോർത്ത് വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ മുട്ടിൽ നോർത്ത് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-03-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3 


5200 


KERALA GAZETTE 


Part III 


ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രാധാമണി ബി 


ഭാര്യ 


52 


2 


ശിവ മൃണാൾ പ്രകാശ് 


മകൾ 


26 


3 


നളിനി 


മാതാവ് 


77 


നമ്പർ : TLKVYT2062022 - D1 


22-01-2022 


വൈത്തിരി താലൂക്കിൽ കൽപ്പറ്റ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കമ്മ ടി.ജി. മെഴുതറ വീട് , പെരുന്തട്ട , 
കൽപ്പറ്റ വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കൽപ്പെട്ട വില്ലേജിൽ പരേതയുടെ മകൻ വിൽസൺ ഡാനിയേൽ , മെഴുതറ വീട് , പെരുന്തട്ട , കൽപ്പറ്റ 
വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ കൽപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വിൽസൺ ഡാനിയേൽ 


മകൻ 


54 


2 


ലിസി 


മകൾ 


52 


3 


മകൾ 


48 


ജെസ്സി 
| ലാലി 


4 


മകൾ 


46 


നമ്പർ : TLKVYT { 125 / 2022 - D1 


23-01-2022 


അനന്തരാവകാശ 


വൈത്തിരി താലൂക്കിൽ കോട്ടപ്പടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സത്യഭാമ മംഗലത്ത് വീട് , മേപ്പാടി പി.ഒ 
കോട്ടപ്പടി വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കോട്ടപ്പടി വില്ലേജിൽ പരേതൻറെ മകൻ ഉമേഷ് , മംഗലത്ത് വീട് , മേപ്പാടി പി.ഒ , കോട്ടപ്പടി വില്ലേജ് , 
ബോധിപ്പിച്ച അപേക്ഷ കോട്ടപ്പടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-10-2013 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബീന എം.വി. 


മകൾ 


55 


2 


| ഉമേഷ് 


മകൻ 


54 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3 


5201 


Revenue Department 


08th February 2022 


നമ്പർ : TLKVYT / 1262022 - D1 


23-01-2022 


വൈത്തിരി താലൂക്കിൽ കോട്ടപ്പടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം.വി. മോഹൻദാസ് ഇന്ദിര ഭവൻ 
, കുന്നമ്പറ്റ പി . ഒ , കോട്ടപ്പടി വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടപ്പടി വില്ലേജിൽ പരേതൻറെ ഭാര്യ നിഷ പി.പി. , ഇന്ദിര ഭവൻ , കുന്നമ്പറ്റ പി.ഒ , 
കോട്ടപ്പടി വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ കോട്ടപ്പടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നിഷ പി.പി. 


മകൻ 


47 


2 


| അമൽ എ.എം. 


മകൻ 


24 


3 


ഉണ്ണിംമായ എ.എം. 


മകൾ 


22 


നമ്പർ : TLKVYT | 1272022 - D1 


23-01-2022 


അനന്തരാവകാശ 


വൈത്തിരി താലൂക്കിൽ കോട്ടപ്പടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശങ്കരൻ നെടുംമ്പാല , മേപ്പാടി പി.ഒ 
കോട്ടപ്പടി വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കോട്ടപ്പടി വില്ലേജിൽ പരേതൻറെ മകൻ സുരേഷ് എ . , നെടുംമ്പാല , മേപ്പാടി പി.ഒ , കോട്ടപ്പടി വില്ലേജ് , 
ബോധിപ്പിച്ച അപേക്ഷ കോട്ടപ്പടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-03-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കമല 


ഭാര്യ 


74 


2 


| ബേബി സുന്ദരൻ 


മകൾ 


54 


3 


സുനന്ദ് എ . 


| മകൾ 


51 


4 


സുരേഷ് എ . 


മകൾ 


48 


നമ്പർ : TLKVYT224 / 2022 - D1 


23-01-2022 


അനന്തരാവകാശ 


വൈത്തിരി താലൂക്കിൽ അട്ടൂരാനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഒ . സദാന്ദൻ രത്നഗിരി എസ്റ്റേറ്റ് , മൂവുട്ടി 
, അച്ചൂരാനം വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി അച്ചൂരാനം വില്ലേജിൽ പരേതൻറെ ഭാര്യ വിമല ഭായി ഒ . , രത്നഗിരി എസ്റ്റേറ്റ് , മൂവുട്ടി , അച്ചൂരാനം വില്ലേജ് , 
ബോധിപ്പിച്ച അപേക്ഷ അചൂരണം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3 


5202 


KERALA GAZETTE 


Part III 


ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വിമല ഭായി ഒ . 


ഭാര്യ 


64 


2 


തുഹിന 


മകൾ 


44 


3 


നിമിത സദാന്ദൻ 


മകൾ 


41 


നമ്പർ : TLKVYT { 1322022 - D1 


16-01-2022 


വൈത്തിരി താലൂക്കിൽ മുട്ടിൽ സൗത്ത് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശിവദാസൻ പി.ജി. പടിഞ്ഞാറ 
കുഴിക്കുളത്തിൽ വീട് , മലക്കാട് , കാക്കവയൽ പി . ഒ , മുട്ടിൽ സൗത്ത് വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുട്ടിൽ സൗത്ത് വില്ലേജിൽ പരേതൻറെ ഭാര്യ 
കലാമണി , പടിഞ്ഞാറെ കുഴിക്കുളത്തിൽ വീട് , മലക്കാട് , കാക്കവയൽ പി.ഒ , മുട്ടിൽ സൗത്ത് വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ 
മുട്ടിൽ സൗത്ത് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 09-09-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


51 


2 


| കലാമണി 
| അമ്പിളി പി.എസ് . 
അഖിൽ പി.എസ് . 


മകൾ 


29 


3 


മകൻ 


21 


നമ്പർ : TLKVYT / 205 / 2022 - D1 


23-01-2022 


വൈത്തിരി താലൂക്കിൽ ചുണ്ടേൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രമേഷ് ഇ.ആർ. വട്ടക്കുണ്ട് വീട് , തളിമല 
ചുണ്ടേൽ പി . ഒ , ചുണ്ടേൽ വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചുണ്ടേൽ വില്ലേജിൽ പരേതൻറെ മകൻ ജിഷ്ണു ഇ.ആർ. , വട്ടക്കുണ്ട് വീട് , തളിമല , 
ചുണ്ടേൽ പി.ഒ , ചുണ്ടേൽ വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ ചൂണ്ടൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-02-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| എംമ്പിച്ചിമാണി 


മാതാവ് 


80 


2 


രജനി 


ഭാര്യ 


52 


3 


| ജിഷ ഇ.ആർ. 


മകൻ 


27 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3 


5203 


Revenue Department 


08th February 2022 


4 


രേഷ് ഇ.ആർ. 


മകൾ 


26 


നമ്പർ : TLKVYT { 203 / 2022 - D1 


23-01-2022 


വൈത്തിരി താലൂക്കിൽ മുട്ടിൽ സൗത്ത് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോൺ കെ . ജെ . കരുമാലിൽ വീട് 
, വാഴവറ്റ , മുട്ടിൽ സൗത്ത് വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുട്ടിൽ സൗത്ത് വില്ലേജിൽ പരേതൻറെ ഭാര്യ ലിസ്സി , കരുമാലിൽ വീട് , വാഴവറ്റ , മുട്ടിൽ 
സൗത്ത് വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ മൂട്ടിൽ സൌത്ത് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


62 


ലിസ്സി 
| സനോജ് കെ.ജെ. 


2 


മകൻ 


38 


3 


സനൂപ് കെ.ജെ. 


മകൻ 


34 


നമ്പർ : TLKVYT { 2232022 - D1 


23-01-2022 


അ 


അ 


വൈത്തിരി താലൂക്കിൽ അച്ചൂരാനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി.സി. മാധവൻ പുളിക്കൽ വീട് , 
ആറാംമൈൽ , അച്ചൂരാനം വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അച്ചൂരാനം വില്ലേജിൽ പരേതൻറെ മകൾ ബീനകുമാരി , പുളിക്കൽ വീട് , ആറാംമൈൽ , 
അച്ചൂരാനം വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ അച്ഛരണം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബീനാ കുമാരി 


| മകൾ 


56 


2 


| രതഭായി 


മകൾ 


54 


3 


മകൾ 


52 


4 


പുഷ് 

ഷൈലജ പി.എം. 
രജനി പി.എം. 


മകൾ 


51 


5 


മകൾ 


49 


നമ്പർ : TLKVYT { 199 / 2022 - D1 


29-01-2022 


വൈത്തിരി താലൂക്കിൽ കുന്നത്തിടവക വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹംസ കെ . കളത്തിങ്കൽ വീട് 
, സുഗന്ധഗിരി , കുന്നത്തിടവക വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുന്നത്തിടവക വില്ലേജിൽ പരേതൻറെ മകളുടെ ഭർത്താവ് മുഹമ്മദ് ജമാൽ കെ . , 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3 


5204 


KERALA GAZETTE 


Part III 


കളത്തിങ്കൽ വീട് , സുഗന്ധഗിരി , കുന്നത്തിടവക വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ കുന്നത്തിടവക വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പാത്തുമ്മ 


ഭാര്യ 


63 


2 


ഹത്ത് എ . 


മകൾ 


37 


3 


ഹസീന കെ . 


| മകൾ 


27 


4 


ഷൗക്കത്തലി 


മകൻ 


42 


5 


| ഹാരിസ് കെ . 


മകൻ 


41 


6 


| മുഹമ്മദ് ജമാൽ കെ . 


| മകൻ 


30 


നമ്പർ : TLKVYT { 260 / 2022 - D1 


20-01-2022 


അവകാശ 


വൈത്തിരി താലൂക്കിൽ തൃക്കൈപ്പറ്റ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അനീഷ്കുമാർ കെ.പി. മാൽഗുഡി വീട് 
, പുത്തൂർവയൽ പി.ഒ , തൃക്കൈപ്പറ്റ വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൃക്കപ്പെട്ട വില്ലേജിൽ പരേതൻറെ ഭാര്യ രേവതി ഐ.വി. , മാൽഗുഡി വീട് , 
പുത്തൂർവയൽ പി . ഒ , തൃക്കൈപ്പറ്റ വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ തൃക്കെപ്പറ്റ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-11-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രേവതി ഐ.വി. 


ഭാര്യ 


41 


2 


ഹിമ അനീഷ് 


| മകൾ 


18 


3 


സരോജിനി ഇ.എ. 


മാതാവ് 


68 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.08 02:40:37 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


